Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


43 





(2) 


നമ്പര്‍ എഫ്‌4-11701/2020. 2020 നവംബര്‍ 30. 


ആലപ്പുഴ ചേര്‍ത്തല താലൂക്കില്‍ 


കൊക്കോതമംഗലം വില്ലേജില്‍ തായപ്പള്ളിവെളി വീട്ടില്‍ ബീന 


ജില്ലയില്‍ 
[1] 


എന്നവര്‍ 15-10-2020-ാം തീയതി മരണസപ്പെട്ടുവെന്നും 
പരേതയുടെ നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും 
വിവിധ ആവ ശൃത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ രാജ്വരേന്ദന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി ബീന എന്നവര്‍ 15-10-2020-ാഠ 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന3 (മൂന്ന്‌) പേര്‍ മാരതമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജ്രേന്ദന്‍ ഭര്‍ത്താവ്‌ 62 
2 രാജി, ബി. മകള്‍ 30 
3 രാഹുല്‍, ആര്‍. മകന്‍ 25 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എഫ്‌4-12313/2020. 2020 ഡിസംബര്‍ 11. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ ചേര്‍ത്തല 
വടക്ക്‌ വില്ലേജില്‍ സൌഭാഗ്യ വീട്ടില്‍ ശാരദാമ്മ എന്നവര്‍ 
7 -6-2020-ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്ൃത്തിലേക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ എം. ആര്‍. പത്മനാഭന്‍ നായര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
അന്വേഷണം നടത്തിയതില്‍ ടി. ശാരദാമ്മ എന്നവര്‍ 
7-6-2020-ാം തീയതി മരണപ്പെട്ടു വെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 2 (രണ്ട്‌) പേര്‍ 
മാധതമാ ണുള്ളതെന്നും അറി വായിരിക്കുന്നു. പരേതയുടെ 


മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 


നമ്പര്‍ ബന്ധം 


1 എം. ആര്‍. പത്മനാഭന്‍ നായര്‍ ഭര്‍ത്താവ്‌ 86 


2 മിനി എസ്‌. നായര്‍ മകള്‍ 54 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


119 


(4) 


നമ്പര്‍ എഫ്‌4-13043/2020. 2020 ഡിസംബര്‍ 28. 


ആലപ്പുഴ ജില്ലയില്‍ ചേര്‍ത്തല താലൂക്കില്‍ പള്ളിപ്പുറം 
വില്ലേജില്‍ തറയില്‍ വീട്ടില്‍ ഷീജ, ബി. എന്നവര്‍ 8-11-2020-0ഠ 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ നിയമാനുസൃത 
അവകാശികളെ കാണിക്കുന്നതിനും വിവിധ ആവശ്യത്തിലേക്കും 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ റ്റി. കെ. സാധു സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ടി ഷീജ, ബി. എന്നവര്‍ 8-11-2020-ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
3 (മൂന്ന്‌ ) പേര്‍ മാതമാ ണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റ്റി. കെ. സാധു ഭര്‍ത്താവ്‌ 66 
2 നവീന്‍, എസ്‌. മകന്‍ 32 


3 ജിതിന്‍, എസ്‌. 29 


2 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചേര്‍ത്തല 
തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
ചേര്‍ത്തല. 


(ഒപ്പ) 


തഹശീൽദാർ. 


Kuttanad Taluk 
പരസ്യം 


() 


നമ്പര്‍ സി4-6015/2020. 2020 സെപ്റ്റംബര്‍ 16. 


കൂട്ട നാട്‌ താലൂക്കില്‍ എടത്വാ വില്ലേജില്‍ എടത്വാ 
മുറിയില്‍ കറുകയില്‍ വീട്ടില്‍ കെ. ഐ. ചാണ്ടിപ്പിള്ള വിവിധ 
ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ട്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ എടത്വാ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെപ്പറയുന്ന 
വസ്തുതകള്‍ ബോദ്ധയപ്പെടിട്ടുള്ളതാണ്‌. അപേക്ഷകന്റെ ഭാരൃ 
അക്കമ്മ ചാണ്ടിപ്പിള്ള 7-6-2020-ാം തീയതിയില്‍ മരണപ്പെട്ടിട്ടുള്ള 
താണ്‌. പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണുള്ളത്‌. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കെ. ഐ. ചാണ്ടിപ്പിള്ള ഭര്‍ത്താവ്‌ 80 
2 എലിസബത്ത്‌ കെ. ചാണ്ടിപ്പിള്ള മകള്‍ 44 
3 റബേക്ക കെ. ചാണ്ടിപ്പിള്ള + 43 


4 സൂസന്‍ കെ. ചാണ്ടിപ്പിള്ള 38 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. 
ഇപ്രകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


44 





(2) 


നമ്പര്‍ സി4-6957/2020. 2020 സെപ്റ്റംബര്‍ 22. 


കുട്ടനാട്‌ താലൂക്കില്‍ തലവടി വില്ലേജില്‍ ആനപ്രാമ്പല്‍ 
വടക്ക്‌ മുറിയില്‍ ഇരുപ്പൂട്ടില്‍ വീട്ടില്‍ തോമസ്‌ വിനു വര്‍ഗ്ഗീസ്‌ 
വിവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ട്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ തലവടി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്ന വസ്തുതകള്‍ ബോദ്ധുപ്പെട്ടിട്ടുള്ളതാണ്‌. 
അപേക്ഷകന്റെ മാതാവ്‌ സൂസ്സി എഡ്രഹാം 5-11-2002-ലും 
പിതാവ്‌ തോമസ്‌ വര്‍ഗ്ഗീസ്‌ 22-2-2019-ലും മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
പരേതര്‍ക്ക്‌ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണുള്ളത്‌. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജ്യോതി വര്‍ഗ്ഗീസ്‌ മകള്‍ 58 
2 തോമസ്‌ വിനു വര്‍ഗ്ഗീസ്‌ മകന്‍ 55 
ദ അന്‍പു അന്ന വര്‍ഗ്ഗീസ്‌ മകള്‍ 51 
4 മനു എബ്രഹാം വര്‍ഗ്ഗീസ്‌ മകന്‍ 44 


പരേതരുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മുകളില്‍ 
പരാമര്‍ശിച്ചവര്‍ മാ്രതമാണ്‌ പരേതരുടെ നിയമാനുസൃത 
അവകാശികള്‍ എന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട്‌ 
തഹശീൽദാർ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി4-6256/2020. 2020 സെപ്റ്റംബര്‍ 24. 


തിരുവല്ല താലൂക്കില്‍ കാവുംഭാഗം വില്ലേജില്‍ കാവുംഭാഗം 
മൂറിയില്‍ ഉധ്രാഞ്‌ ജനം വീട്ടില്‍ അനില്‍കുമാര്‍, കെ. എ. 
വിവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ട്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ തലവടി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്ന വസ്തുതകള്‍ ബോദ്ധുപ്പെട്ടിട്ടുള്ളതാണ്‌. 
അപേക്ഷകന്റെ മാതാവ്‌ എല്‍. രാധമ്മ, രാധാമന്ദിരം, 
കുന്തിരിക്കല്‍ പി. ഒ., തലവടി എന്നവര്‍ 2-ട-2020-ാ൦ 
തീയതിയില്‍ മരണപ്പെടിട്ടുള്ളതാണ്‌. പരേതയുടെ അവകാശി 
കളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളത്‌. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അജിത്‌ കുമാര്‍, കെ. എ. മകന്‍ 64 
2 അജിതാ രാജന്‍ മകള്‍ 53 
3 അനില്‍കുമാര്‍, കെ. എ. മകന്‍ 50 


പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല. 
ഇപ്പകാരം അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട്‌ 
തഹശീൽദാർ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


120 


(4) 


നമ്പര്‍ സി4-6292/2020. 2020 സെപ്റ്റംബര്‍ 22. 


കൂട്ട നാട്‌ താലൂക്കില്‍ കൈനകരി വില്ലേജില്‍ പൊങ്ങ 
മുറിയില്‍ കോതേരി കായല്‍ചിറ വീട്ടില്‍ പത്രോസ്‌, വി. 
വിവിധ ആവശ്ുങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ട്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ തലവടി 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്ന വസ്തുതകള്‍ ബോദ്ധുപ്പെട്ടിട്ടുള്ളതാണ്‌. 
അപേക്ഷകന്റെ ഭാര്യ എല്‍സമ്മ പത്രോസ്‌ 26-2-2020-ഠം 
തീയതിയില്‍ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളത്‌. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പത്രോസ്‌, വി. ഭര്‍ത്താവ്‌ 61 
2 റ്റിമി പത്രോസ്‌ മകള്‍ 31 
3 റ്റിജോ പര്രോസ്‌ മകന്‍ 23 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മുകളില്‍ 
പരാമര്‍ശിച്ചവര്‍ മാ്രതമാണ്‌. പരേതയുടെ നിയമാനുസൃത 
അവകാശികള്‍ എന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി4-5139/2020. 2019 ഒക്ടോബര്‍ 6. 


കുട്ടനാട്‌ താലൂക്കില്‍ മൂട്ടാര്‍ വില്ലേജില്‍ മുട്ടാര്‍ മുറിയില്‍ 
ശ്രാമ്പിക്കല്‍ പുത്തന്‍പുരയില്‍ ജഗന്‍ എബ്രഹാം വിവിധ 
ആവശ്യങ്ങള്‍ക്കായി സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ട്‌ മുട്ടാര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


അവകാശ 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 


താഴെപ്പറയുന്ന വസ്തുതകള്‍ ബോദ്ധുപ്പെട്ടിട്ടുള്ളതാണ്‌. 
അപേക്ഷകന്റെ ഭാര്യ ബിജി ജഗന്‍ 9-4-2020-ാം തീയതിയില്‍ 
മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളത്‌. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജഗന്‍ എബ്രഹാം ഭര്‍ത്താവ്‌ 57 
2 ആഷ്വിന്‍. ജെ. ശ്രാമ്പിക്കല്‍ മകന്‍ 14 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മുകളില്‍ 
പരാമര്‍ശിച്ചവര്‍ മാ്രതമാണ്‌ പരേതയുടെ നിയമാനുസൃത 
അവകാശികള്‍ എന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട്‌ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


45 





(6) 


നമ്പര്‍ സി4-7013/2020. 2020 ഒക്ടോബര്‍ 20. 


കുട്ടനാട്‌ താലൂക്കില്‍ ചമ്പക്കുളം വില്ലേജില്‍ പുന്നക്കുന്നം 
മുറിയില്‍, മാളിയംപുരയ്ക്കല്‍ വീട്ടില്‍ ശ്രീജോമി ലൂക്ക്‌ സേവ്യര്‍ 
വിവിധ ആവശ്യങ്ങള്‍ക്കായി നിയാമാനുസൃത അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ട്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
ചമ്പക്കുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെപ്പറയുന്ന വസ്തുതകള്‍ 
ബോദ്ധുപ്പെട്ടിട്ടുള്ളതാണ്‌. അപേക്ഷകന്റെ പിതാവ്‌ 
സേവ്യര്‍ എം. ലൂക്കോസ്‌ 25-7-2020-ാം തീയതിയില്‍ 
മരണപ്പപെട്ടിട്ടു ള്ളതാണ്‌. നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമാണുള്ളത്‌. 


പരേതന്‍ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എല്‍സി സേവ്യര്‍ ഭാര്യ 68 
2 എലിസബത്ത്‌ രാജേഷ്‌ മകള്‍ 44 
3 ജോമി ലൂക്ക്‌ സേവ്യര്‍ മകന്‍ 40 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. മുകളില്‍ 
പരാമര്‍ശിച്ചവര്‍ മാതമാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ എന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട്‌ 
തഹ ശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കൂട്ടനാട. 


(പ്പ) 


തഹശീൽദാർ. 


Chengannur Taluk 
പരസ്യം 
ന 


നമ്പര്‍ സി-3958/2020. 2020 സെപ്റ്റംബര്‍ 28. 


ചെങ്ങന്നൂര്‍ താലൂക്കില്‍ പുലിയൂര്‍ വില്ലേജില്‍ പേരിശ്ശേരി 
മുറിയില്‍ പടിഞ്ഞാറെ മങ്ങാട്ട്‌ വീട്ടില്‍ സി. മുരളീധരന്‍ നായര്‍ 
എന്നയാള്‍ 28-4-2020-ല്‍ മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള 
വിവിധ ആവശ്യത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ടിയില്‍ സുനിത, എം. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പുലിയൂര്‍ വില്ലേജ്‌ ആഫീസര്‍ 
വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 28-4-2020-ാ൦ 
തീയതിയില്‍ മരിച്ചുപോയതാണെന്നും. പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനിത, എം. ഭാര്യ 43 
2 ലക്ഷ്മി, എസ്‌. മകള്‍ 22 
3 കേശവന്‍, എം. മകന്‍ 20 


ടി പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ലാത്തതിനാലും 
പരേതന്‍ അവിവാഹിതരായ സഹോദരങ്ങളില്ലാത്തതിനാലും 
ടി ആനുകൂല്യം കൈപ്പറ്റുന്നതിന്‌ മേല്‍പ്പറഞ്ഞരാണ്‌ 
പരേതന്റെ അവകാശികള്‍ എന്നുള്ളതിന്‌ അവകാശ 


Gaz. No. 1/2021/DTP (CLR). 


121 


സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചെങ്ങന്നൂര്‍ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


Mae avis-2029/2020. 2020 സെപ്റ്റംബര്‍ 24. 


ചെങ്ങന്നൂര്‍ താലൂക്കില്‍ വെണ്‍മണി വില്ലേജില്‍ 
പൂന്തല ഏറത്ത്‌ മുറിയില്‍ ഗീതാഭവനം വീട്ടില്‍ സരസമ്മ 
എന്നവര്‍ 17-5-2019-ല്‍ മരിച്ചുപോയെന്നും ടിയാളുടെ പേരിലുള്ള 
വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ ടിയില്‍ ഗീതാകുമാരി, എസ്‌. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വെണ്‍മണി വില്ലേജാഫീസര്‍ വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 17-5-2019-ാ൦ തീയതിയില്‍ 
മരിച്ചുപോയതാണെന്നും. പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന ട പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീതാകുമാരി, എസ്‌. മകള്‍ 57 
2 ഉഷാദാസ്‌ ം 50 
3 ഗീത, എസ്‌. മരുമകള്‍ 55 
4 മിഥുന്‍, ജി. ചെറുമകന്‍ 29 
5 alo} ചെറുമകള്‍ 24 


ടി പരേതയുടെ മാതാപിതാക്കള്‍, ഭര്‍ത്താവ്‌, മകന്‍ 
എന്നിവര്‍ ജീവിച്ചിരിപ്പില്ലാത്തതിനാലും ടി പരേതയ്ക്ക്‌ 
അവിവാഹിതരായ സഹോദരങ്ങളില്ലാത്തതിനാലും ടി 
ആനുകൂല്യം കൈപ്പറ്റുന്നതിന്‌ മേല്‍പ്പറഞ്ഞവര്‍ ആണ്‌ 
പരേതയുടെ അവകാശികള്‍ എന്നുള്ളതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം ചെങ്ങന്നൂര്‍ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സിദ-5770/2020. 2020 സെപ്റ്റംബര്‍ 28. 


ചെങ്ങന്നൂര്‍ താലൂക്കില്‍ വെണ്‍മണി വില്ലേജില്‍ 
പടിഞ്ഞാറ്റും മുറിയില്‍ വിഷ്ണുഭവനം വീട്ടില്‍ സുരകുമാര്‍ 
എന്നയാള്‍ 17-3-2020-ല്‍ മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള 
വിവിധ ആവശൃത്തിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശൃ 
പ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ ടിയില്‍ സുശീല, കെ. 
സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ വെണ്‍മണി വില്ലേജാഫീസര്‍ വഴി 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 17-3-2020-ഠ൦ തീയതിയില്‍ 
മരിച്ചുപോയതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 സാവിത്രിയമ്മ മാതാവ്‌ 5 
2 സുശീല, കെ. ഭാര്യ 40 
3 അമല്‍, എസ്‌. മകന്‍ 20 
4 അരുണിമ മകള്‍ 9 


